കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL/TV( N )/ 634/ 2012 -14 


GOVERN 


കയ 


രള സർ 


ക്കാം 


SRNMEN 


TERALA 


T OF KE 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram, 

Tuesday 


- 1936 ജേഷ്ഠം 13 
| 13th Jvaishta 1936 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട്ഉത്തരവ് 
ലഭിക്കുന്ന മുറയ്ക്ക് സ്വന്തം ചെലവിൽ ലേല സാധനങ്ങൾ 
നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങളെ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിന് 
ബാധകമായിരിക്കുന്നതാണ്. 


തടിയുടെ അളവുകൾ 


ആഞ്ഞിലി I B 


നമ്പർ എൽ6 - 9996 / 2014. 

2014 മാർച്ച് 29 . 
വെട്ടിക്കവല വില്ലേജിൽ റീസർവെ ബ്ലോക്ക് നമ്പർ 21- ൽ 
സർവെ 14 / 1 - ൽപ്പെട്ട 6 ആർസ് വിസ്തീർണ്ണമുള്ള സർക്കാർ 
തരിശ് സ്ഥലത്ത് നിന്നിരുന്ന ആ ആഞ്ഞിലി മരം മഴ യിൽ 
പിഴുതു വീണിട്ടുള്ളതാണ്. ടി മരം 2014-ാമാണ്ട്ജൂലൈ മാസം 
24 -ാം തീയതി വൈകിട്ട് 3 മണിക്ക് ( അവധി ദിവസം ആയാൽ 
തൊട്ടടുത്ത ദിവസം) വെട്ടിക്കവല വില്ലേജാഫീസിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടു 
ക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 1,000 നിരതദ്രവ്യം കെട്ടിവച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുക 
ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തുകയും 
നിയമാനുസൃത നികുതിയും ടിയാൻ അപ്പോൾത്തന്നെ 


നീളം 
- 10 മീറ്റർ 


ചുറ്റുവണ്ണം 
220 സെ . മീ . 


ആഞ്ഞിലി II B 
- നീളം ചുറ്റുവണ്ണം 
3 മീറ്റർ 120 സെ . മീ. 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


